Regn . No. KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


Reg . No. KL /TV ( N )/ 634/ 2012-14 


ം 
കേCOVERN 


- 


ാർ. 


രള സർക്കി 
WMENT OF 


KERALA 


tl cf Kk doly 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 ) 


തിരുവനന്തപുരം, 

- ചൊവ്വ 


2014 ജനുവരി 14 
14th January 2014 

1189 മകരം 1 
1st Makaram 1189 


നമ്പർ 


Vol. III 


No . 


Thiruvananthapuram , 

Tuesday 


1935 പൌഷം 24 
24th Pousha 1935 


PART III 
Commissionerate of Land Revenue 


MALAPPURAM DISTRICT 


ആക്ഷേപങ്ങൾ ക്ഷണിച്ചുകൊണ്ടുള്ള നോട്ടീസ് 


ശ്രീ . നന്ദകുമാർ, പൂളപ്പറമ്പ് മീത്തൽ, മേലാക്കം, നറുകര 
വില്ലേജ് എന്നയാൾ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. പ്രസ്തുത ഭൂമി 
എം . എൽ. ആർ. ആക്ട് പ്രകാരം അപേക്ഷകന് രജിസ്റ്റർ 
ചെയ്ത് കൊടുക്കുന്നതിന് ആർക്കെങ്കിലും എന്തെങ്കിലും 
ആക്ഷേ പമുണ്ടങ്കിൽ ആ യത് ഈ നോട്ടീസ് പരസ്യ 
പ്പെടുത്തിയ തീയതി മുതൽ ഒരു മാസത്തിനകം മതിയായ 
തെളിവുകൾ സഹിതം പെരുന്തൽമണ്ണ സബ്കളക്ടർ മുമ്പാകെ 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്. 


നമ്പർ എ - 7972/ 13 ( 1). 

2013 ഡിസംബർ 2. 
ഏറനാട് താലൂക്ക്, നറുകര വില്ലേജ്, കരുവമ്പം അംശം 
മേലാക്കം ദേശം, സർവ്വേ നമ്പർ 280 / 1 - ലെ 49.5 സെന്റ് 
നി . കെ . ഭൂമി 1895 - ലെ എം . എൽ. ആർ. ആക്ട് പ്രകാരം 
പട്ടയ ഭൂമിയാക്കി മാറ്റി രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതിക്കായി 
ശ്രീമതി. രാധ, D /o ലക്ഷ്മിക്കുട്ടിയമ്മ , പൂളപ്പറമ്പ് മീത്തൽ, 
കരു വമ്പം, നറുകര വില്ലേജ് എന്നവർ അപേക്ഷ സമർപ്പി 
ച്ചിട്ടുണ്ട്. പ്രസ്തുത ഭൂമി എം . എൽ. ആർ. ആക്ട് പ്രകാരം 
അ പേ ക്ഷ കയ്ക്ക് രജിസ്റ്റർ ചെയ്ത് കൊടു ക്കു ന്നതിന് 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ആയത് 
ഈ നോട്ടീസ് പരസ്യപ്പെടുത്തിയ തീയതി മുതൽ ഒരു 
മാസത്തിനകം മതിയായ തെളിവുകൾ സഹിതം പെരുന്തൽമണ്ണ 
സബ്കളക്ടർ മുമ്പാകെ രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്. 


( 3) 


നമ്പർ എ - 7974 / 13 ( 1). 


| 2013 ഡിസംബർ 2 , 


ഏറനാട് താലൂക്ക്, നറുകര വില്ലേജ്, കരുവമ്പം അംശം 
മേലാക്കം ദേശം സർവേ നമ്പർ 280 / 1 - ലെ 05 സെന്റ് 
നി . കെ . ഭൂമി 1895 - ലെ എം . എൽ. ആർ. ആക്ട് പ്രകാരം 
പട്ടയ ഭൂമിയാക്കി മാറ്റി രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതിക്കായി 
ശ്രീ . സഗീർ, S /o സെയ്ത് മുഹമ്മദ്, കുളവീട്ടിൽ ഹൗസ്, 
മേലാക്കം, കരുവമ്പം പി . ഒ . നറുകര വില്ലേജ് എന്നയാൾ 
അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. പ്രസ്തുത ഭൂമി എം . എൽ. 
ആർ. ആക്ട് പ്രകാരം അപേക്ഷകന് രജിസ്റ്റർ ചെയ്ത് കൊടു 
ക്കുന്നതിന് ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ 
ആയത് ഈ നോട്ടീസ് പരസ്യപ്പെടുത്തിയ തീയതി മുതൽ ഒരു 
മാസത്തിനകം മതിയായ തെളിവുകൾ സഹിതം പെരുന്തൽമണ്ണ 
സബ്കളക്ടർ മുമ്പാകെ രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്. 


നമ്പർ എ -7973 / 13 ( 1). 


2013 ഡിസംബർ 2. 


- ഏറനാട് താലൂക്ക്, നറുകര വില്ലേജ്, കരുവമ്പലം അംശം 
മേലാക്കം ദേശം സർവേ നമ്പർ 280 / 1 - ലെ 06 സെന്റ് 
നി . കെ . ഭൂമി 1895 - ലെ എം . എൽ. ആർ. ആക്ട് പ്രകാരം 
പട്ടയ ഭൂമിയാക്കി മാറ്റി രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതിക്കായി 


നമ്പർ എ - 7975 / 13 (1). 


2013 ഡിസംബർ 2 . 


ഏറനാട് താലൂക്ക്, നറുകര വില്ലേജ്, കരുവമ്പലം അംശം 
മേലാക്കം ദേശം സർവ്വേ നമ്പർ 280 / 1- ലെ 8 . 5 സെന്റ് 
നി . കെ . ഭൂമി 1895 - ലെ എം . എൽ. ആർ. ആക്ട് പ്രകാരം 
പട്ടയ ഭൂമിയാക്കി മാറ്റി രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതിക്കായി 

ശീ . അബ്ദു റഹി മാ ൻ , തോട്ടു മു ഖ ത്ത് , S/ o 
കുഞ്ഞികോയ തങ്ങൾ മേലാക്കം, കരുവമ്പം പി. ഒ . 

എന്നയാൾ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. പ്രസ്തുത ഭൂമി 
എം . എൽ. ആർ. ആക്ട് പ്രകാരം അപേക്ഷകന് രജിസ്റ്റർ 
ചെയ്ത് കൊടുക്കുന്നതിന് ആർക്കെങ്കിലും എന്തെങ്കിലും 
ആക്ഷേ പ 

മുണ്ടങ്കിൽ ആയത് ഈ നോട്ടീസ് പരസ്യ 
പ്പെടുത്തിയ തീയതി മുതൽ ഒരു മാസത്തിനകം മതിയായ 
തെളിവുകൾ സഹിതം പെരുന്തൽമണ്ണ സബ്കളക്ടർ മുമ്പാകെ 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്. 


സബ് കളക്ടറുടെ കാര്യാലയം, 
പെരിന്തൽമണ്ണ. 


( ഒപ്പ്) 
സബ് കളക്ടർ. 


